Regn . No. KERBIL / 2012 /45073 

dated 5 -9 -2012 with RNI 
Reg. No. KL/ TV ( N )/ 634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


1 


: 1 


( 


ം 


. 


സ 


GOVERN 


കരള 


സർക് 


ാർ 


NMENT OF 


KERALA 


E ( 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2017 മേയ് 16 
| 16th May 2017 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 6 


നമ്പർ 


1192 ഇടവം 2 
2nd Idavam 1192 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1939 വൈശാഖം 26 
26th Vaisakha 1939 


PART III 


Police Department 


ലേല പരസ്യം 


നമ്പർ ഇ2- 14325 / 2016 / റ്റി . സി . 

2017 ഏപ്രിൽ 28. 
- തിരുവനന്തപുരം സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിലുള്ളതും പോലീസ് വകുപ്പിന് ഉപയോഗമില്ലാത്തതുമായ 
ചുവടെ ചേർത്തിരിക്കുന്ന വാഹനങ്ങൾ ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നതാണ്. 

ലേല തീയതി- 25-5- 2017 പകൽ 11 മണിക്ക്. 
- ലേല സ്ഥലം സായുധസേന വിഭാഗം ക്യാമ്പ്, നന്ദാവനം, തിരുവനന്തപുരം സിറ്റി. 


രജിസ്ട്രേഷൻ നമ്പർ 


ഇനം 


മോഡൽ 


നിരതദ്രവ്യം 


- ക്രമ 
നമ്പർ 


(1) 


(2) 


- ( 3 ) 


KL- 01- AA 4542 


2003 


500 


2002 


4,000 


2003 


2000 


KI- 01- X - 9065 
KL - 01- AA - 4501 
KL - 01-S 824 
KL - 01 - S 847 
KL - 01 - AD 4883 
KL - 01- X- 9308 
KL - 01- AA 4534 


ഡീസൽ ജീപ്പ് 
ഡീസൽ ജീപ്പ് 
ഡീസൽ ജീപ്പ് 
ഡീസൽ ജീപ്പ് 
ഡീസൽ ജീപ്പ് 
ഡീസൽ ജീപ്പ് 
ഡീസൽ ജീപ്പ് 
ഡീസൽ ജീപ്പ് 


4,000 
3,000 
3,500 
4, 500 


2000 


2004 


2002 


4,500 


2003 


4,500 


397 


16th MAY 2017] 


POLICE DEPARTMENT 


-- (2) 


( 3 ) 


(4) 


KL - 01- K 3315 


ഡീസൽ ജീപ്പ് 


1996 


2 ,500 


KL - 01- AD 1020 


ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ 


2004 


2,250 


KL - 01- AD 1125 


ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ 


2004 


2,500 


KL- 01- AD 1112 


ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ 


2004 


2 ,500 


KL- 01- AD 5088 


ടാറ്റാ സുമോ 


2004 


2,250 


KL - 01 - AA 9409 


അമ്പാസഡർ കാർ 


2003 


1 , 500 


KL - 01 - X 9918 


- ടാറ്റാ 407 ആംബുലൻസ് 


2002 


3, 000 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേല ദിവസം ലേല സ്ഥലത്ത്കൃത്യ സമയത്ത് ഹാജരാകേണ്ടതും ലേലം 


തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മേൽപ്പറഞ്ഞ വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 
ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരികെ നൽകുന്നതുമാണ്. ലേലത്തിൽ വച്ച് വാഹനങ്ങൾ ലേലത്തിനു 
മുമ്പുള്ള പതിനഞ്ചു പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ പത്തു മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയിൽ തിരുവനന്തപുരം സിറ്റി 
സായുധ സേനാ വിഭാഗം ക്യാമ്പ് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ മുൻകൂർ അനുമതിയോടുകൂടി നേരിട്ട് 
പരിശോധിക്കാവുന്നതാണ്. 


ടി വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് ടെണ്ടറുകൾ സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഫോറം ഓഫീസ് പ്രവൃത്തി ദിവസം രാവിലെ 
പത്തു മണിക്കും വൈകീട്ട് 5 മണിക്കും ഇടയിൽ തിരുവനന്തപുരം സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 20 -5 -2017 വൈകുന്നേരം നാലു മണിവരെയാണ്. നിശ്ചിത 
നിരതദ്രവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. ടെണ്ടർ കവറിനു മുകളിൽ വാഹനത്തിന്റെ നമ്പരോടുകൂടി 


വാഹനലേലത്തിനുള്ള ടെണ്ടർ എന്ന് എഴുതി കവർ സീൽ ചെയ്തിരിക്കണം. 


പരസ്യ ലേലം അവസാനിച്ചാലുടൻ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ കൂടുതൽ തുക 


കാണുന്നത് പ്രസ്തുത തുകയ്ക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. നിരതദ്രവ്യം ഒഴികെ ലേലം/ ടെണ്ടർ തുകയും നിശ്ചിത 


നികുതിയും ഉൾപ്പെടെയുള്ളതുക ലേലസ്ഥലത്തുവച്ച് അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതും തുക തിരുവനന്തപുരം സിറ്റി ജില്ലാ 


പോലീസ് മേധാവിയുടെഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് ലേലംകൊണ്ട് വാഹനങ്ങൾ സ്വന്തം ചിലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 


ടി നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം 


സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും പുനർ ലേലത്തിൽ സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടത്തിന് ലേലംകൊണ്ടയാൾ ഉത്തരവാദി 


ആയിരിക്കുന്നതും നഷ്ട സംഖ്യ ടിയാനിൽ നിന്നും ഈടാക്കുന്നതും ആയിരിക്കും. എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ 
തുകയ്ക്ക് ലേലം ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് ടിയാന് അർഹത ഇല്ലാത്തതുമാകുന്നു . ലേലം 
സംബന്ധിച്ച് ( ലേല സമയത്തും അതിനുശേഷവും) തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി എടുക്കുന്ന തീരുമാനം 


അന്തിമമായിരിക്കും. തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് ഉചിതമെന്നു തോന്നുന്ന പക്ഷം യാതൊരു മുന്നറിയിപ്പും 


കൂടാതെ ലേല നടപടികൾ നിർത്തി വയ്ക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കും. 


സിറ്റി പോലീസ് ഓഫീസ്, 
തിരുവനന്തപുരം. 


ജി. സ്പർജൻ കുമാർ, ഐ . പി. എസ്., 

ജില്ലാ പോലീസ് മേധാവി. 


398 


16th MAY 2017 ] 


POLICE DEPARTMENT 


125 


ലേല പരസ്യം 


നമ്പർ ഇ2- 26200 /2016 /ആർ. സി. 

2017 ഏപ്രിൽ 11. 
ത്യശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിലുള്ളതും തൃശ്ശൂർ ജില്ലാ സായുധസേന കമാണ്ടന്റിന്റെ 
കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതും പോലീസ് ഡിപ്പാർട്ടുമെന്റിന് യോഗ്യമല്ലാത്തതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ 24-5- 2017 -ാം 
തീയതി പകൽ 11 മണിക്ക് പ്രസ്തുത കാര്യാലയത്തിൽ വച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നതാണ്. 


രജിസ്ട്രേഷൻ നമ്പർ 


മോഡൽ 


ഇനം 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


KL- 01 - X -9950 


2002 


മിനി ബസ് 


7,500 


KI- 01 - X - 9980 


2002 


മിനി ബസ് 


7,500 


KL - 01 - X - 9115 


2002 


ജീപ്പ് 


9 ,800 


KL- 01 - AD 4732 


2002 


ജീപ്പ് 


9,800 


KL -01- AD 4924 


2004 


ജീപ്പ് 


7,500 


2002 


ഹീറോ ഹോണ്ട സി ഡി 100 


200 


2002 


ഹീറോ ഹോണ്ട സി ഡി 100 


200 


KL - 01- X - 9597 
KL- 01- X- 9600 
KL - 01- X- 9602 
KL - 01- X - 9605 


2002 


ഹീറോ ഹോണ്ട സി ഡി 100 


200 


2002 


ഹീറോ ഹോണ്ട സി ഡി 100 


200 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യ സമയത്ത് ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുൻപ് മേൽപ്പറഞ്ഞ വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതു മാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. 

-- ടി വാഹനങ്ങൾ വാങ്ങാൻ ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ 22 -5 - 2017 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് 
മുമ്പായി തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. ദർഘാസിനൊപ്പം ഓരോ 
വാഹനത്തിനും നിരതദ്രവ്യമായി മേൽപ്പറഞ്ഞ നിരക്കിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും തൃശ്ശൂർ സിറ്റി ജില്ലാ 
പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡാറ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനു 
മുകളിൽ വാഹന ലേലത്തിനുള്ള ടെണ്ടർ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതും ഓരോ വാഹനത്തിനുമുള്ള ദർഘാസുകൾ 
പ്രത്യേക കവറുകളിൽ അയയ്ക്കേണ്ടതുമാണ്. 

- ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക രേഖപ്പെടുത്തിയിട്ടുള്ള 
ആൾക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ പകുതി തുക 
( നിരതദ്രവ്യം കഴിച്ച്) ലേലം കൊണ്ടയാൾ ലേല സ്ഥലത്ത് വെച്ചുതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ബാക്കി തുകയും നിയമാനുസൃതമായ വിൽപ്പന നികുതിയും അടച്ച് സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
വാഹനം പുനർ ലേലം നടത്തുന്നതുമാണ്. പുനർ ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം 
ലേലം കൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും നഷ്ടപ്പെട്ട സംഖ്യ ടിയാനിൽ നിന്നും ഈടാക്കുവാൻ നടപടി സ്വീകരിക്കുന്നതുമാണ്. 
പുനർ ലേലത്തിൽ കൂടുതൽ സംഖ്യ ലഭിച്ചാൽ ടിയാൻ ആയതിന് അവകാശി ആയിരിക്കുന്നതല്ല. ലേല വസ്തുക്കൾ ( വാഹനം) 
ലേലത്തിനു മുമ്പുള്ളപത്ത് പ്രവൃത്തിദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള പ്രവൃത്തി സമയങ്ങളിൽ 
തൃശ്ശൂർ ജില്ലാ സായുധസേന ക്യാമ്പിൽ ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ മുൻകൂർ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 
യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ പ്രകാരമുള്ള ലേലം മാറ്റി വയ്ക്കു ന്ന തിനോ ലേലം/ ദർഘാസ് 
വിൽപ്പന അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരം ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


സിറ്റി പോലീസ് ഓഫീസ്, 
തൃശ്ശൂർ. 


നാരായണൻ, ടി., ഐ . പി . എസ്., 

ജില്ലാ പോലീസ് മേധാവി. 


399 


